PY. 


Xu 


OA 


@ a-alqasim.com - 


a 


OX 


റമളാന്‍ പുണ്യങ്ങളുടെ പൂക്കാലം 1 


റമളാന്‍ പുണ്യങ്ങളുടെ പൂക്കാലം : 


സര്‍വ്വ സ്തുതികളും അല്ലാഹുവിനുള്ളതാകുന്നു. അവനെ നാം 
വാഴ്ത്തുകയും അവനോട്‌ സഹായമര്‍ത്ഥിക്കുകയും പാപമോചനം തേടുകയും 
ചെയ്യുന്നു. സ്വന്തം നഫ്സിന്റെ ഉപദ്രവങ്ങളില്‍ നിന്നും നമ്മില്‍ നിന്ന്‌ 
സംഭവിക്കുന്ന തിന്മകളില്‍ നിന്നും അവനോട്‌ നാം അഭയം തേടുന്നു. അവന്‍ 
ആര്‍ക്കാണോ സന്മാര്‍ഗം നല്‍കിയത്‌ അവരെ വഴിതെറ്റിക്കുവാനോ അവന്‍ 
വഴിക്കേടിലാക്കിയവരെ സന്മാര്‍ഗത്തിലാക്കുവാനോ ഒരാള്‍ക്കും സാധ്യമല്ല. 
അല്ലാഹു മാത്രമാണ്‌ ആരാധനക്കര്‍ഹനെന്നും അവന്‍ ഏകനാണ്‌, അവന്‌ 
യാതൊരു പങ്കാളികളുമില്ല എന്നും ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ്‌ നബി 
ട്‌ അവന്റെ അടിമയും റസൂലുമാണെന്നും ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു. 
അവിടുത്തേക്കും അവിടുത്തെ കുടുംബത്തിനും സ്വഹാബത്തിനും അല്ലാഹു 
സ്വലാത്തും ധാരാളം സലാമും ചൊരിയട്ടെ. 


vv 2 


അമ്മാ ബഅദ, 


അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹുവെ സൂക്ഷിക്കേണ്ടത്‌ പോലെ 
സൂക്ഷിച്ച്‌ ജീവിതം ക്രമീകരിക്കുക. സ്വകാര്യ ജീവിതത്തിലും പരസ്യ 


ജീവിതത്തിലും അല്ലാഹു കാണുന്നു എന്ന്‌ ബോധത്തോടെ ജീവിക്കുക. 
അയ്യുഹല്‍ മുസ്‌ലിമൂന്‍, (മുസ്ലിമീങ്ങളെ) 


അല്ലാഹു ചില ദിവസങ്ങള്‍ക്ക്‌ മറ്റു ചില ദിവസങ്ങളേക്കാള്‍ ശ്രേഷ്ഠത 
നല്‍കിയ കൂട്ടത്തില്‍ മാസങ്ങളില്‍ ഒന്നിനെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമായി 
തിരഞ്ഞെടുത്തിരിക്കുന്നു. അതില്‍ പ്രത്യേകം അവന്റെ അനുഗ്രഹങ്ങളും 
ഓദാര്യങ്ങളും ചൊരിഞ്ഞിരിക്കുന്നു. പരിശുദ്ധ ഖുര്‍ആനിനെ ആ മാസത്തില്‍ 


അവതരിപ്പിച്ചിരിക്കുന്നു. സ്വര്‍ഗത്തിന്റെ കവാടങ്ങളതില്‍ തുറക്കപ്പെടുകയും 


1. ഹി. 1445 റമളാന്‍ 12 വെള്ളിയാഴ്ച്ച മസ്ജിദുന്നബവിയില്‍ നിര്‍വഹിക്കപ്പെട്ട 
ഖുതുബയാണിത്‌. 

2. അല്ലാഹുവിനെ സ്തുതിക്കുകയും നബി ട്‌ ക്ക്‌ വേണ്ടി സ്വലാത്തും സലാമും ചോദിക്കുകയും 
ചെയ്ത ശേഷം പ്രതിപാദ്യ വിഷയത്തിലേക്ക്‌ പ്രവേശിക്കുന്നതിന്‌ അറബികള്‍ 
സംസാരങ്ങളിലും എഴുത്തുകളിലും ഉപയോഗിക്കുന്ന പദമാണ്‌ “അമ്മാ ബഅ്ദ്‌' എന്നത്‌. 
"കാര്യം എന്ത്‌ തന്നെയാണെങ്കിലും, ശേഷം" എന്നാണ്‌ അര്‍ത്ഥം. 


a-algasim.com 


റമളാന്‍ പുണ്യങ്ങളുടെ പൂക്കാലം 2 


നരകത്തിന്റെ കവാടങ്ങള്‍ കൊട്ടിയടക്കപ്പെടുകയും പിശാചുക്കള്‍ 
ബന്ധനസ്ഥരാക്കപ്പെടുകയും വന്‍പാപങ്ങള്‍ ഉപേക്ഷിക്കുന്നവര്‍ക്ക്‌ അവരുടെ 
മറ്റു തിന്മകള്‍ പൊറുത്തു കൊടുക്കപ്പെടുകയും ചെയ്യുന്നു. നബി ട്‌ പറഞ്ഞു : 
“അഞ്ചു നേരത്തെ നിസ്‌കാരവും ഒരു ജുമുഅയും അതിനു ശേഷമുള്ള 
ജുമുഅയും ഒരു റമളാനും അതിനുശേഷമുള്ള റമളാനുമെല്ലാം അവക്ക്‌ 
രണ്ടിനും ഇടയിലുള്ള പാപങ്ങള്‍ പൊറുക്കുന്ന കാര്യങ്ങളാണ്‌, വന്‍പാപങ്ങള്‍ 


ഒഴിവാക്കുകയാണെങ്കില്‍.” (മുസ്‌ലിം). 


നവവി -റഹിമഹുല്ലാഹ്‌- പറഞ്ഞു : “ഹദീസില്‍ പറയപ്പെട്ട ഓരോ 
കാര്യങ്ങളും പാപങ്ങള്‍ പൊറുക്കാന്‍ മതിയായവയാണ്‌. ചെറു 
വാപങ്ങളുളളവരുടെ ചെറു പാപങ്ങള്‍ അവ മായ്ച്ചു കളയുന്നു. ചെറു പാപങ്ങളോ 
വന്‍പാപങ്ങളോ ഇല്ലായെങ്കില്‍ അവ മുഖേന നന്മകള്‍ രേഖപ്പെടുത്തുകയും 
പദവികള്‍ ഉയര്‍ത്തപ്പെടുകയും ചെയുന്നു. ഇനി ചെറു പാപങ്ങള്‍ ഇല്ല, 
വന്‍പാപങ്ങളാണുള്ളത്‌ എങ്കില്‍ അവയില്‍ ഈ കര്‍മ്മങ്ങള്‍ മുഖേന 


ലഘൂകരണമുണ്ടാകുമെന്ന്‌ നാം പ്രതീക്ഷിക്കുന്നു.” 


റമളാനിന്റെ പകലുകളില്‍ ആരെങ്കിലും ഈമാനോടെയും 
പ്രതിഫലേച്ഛയോടും കൂടി നോമ്പെടുത്താല്‍ അവന്‌ മുന്‍കഴിഞ്ഞ 
പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അതിലെ രാത്രികളില്‍ ആരെങ്കിലും 
ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടു കൂടിയും എഴുന്നേറ്റു നിസ്കരിച്ചാല്‍ 
അവന്റെ മുന്‍കഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. (മുത്തഫഖുന്‍ 
അലൈഹി). ശൈഖുല്‍ ഇസ്‌ലാം ഇബ്നു തൈമിയ്യ -റഹിമഹുല്ലാഹ്‌- പറഞ്ഞു : 
“ഈമാനോട്‌ കൂടിയെന്നാല്‍; അല്ലാഹു അത്‌ നിയമമാക്കുകയും 
നിര്‍ബന്ധമാക്കുകയും തൃപ്തിപ്പെടുകയും കല്‍പ്പിക്കുകയും ചെയ്തിരിക്കുന്നു 
എന്ന വിശ്വാസവും, പ്രതിഫലേച്ചയോടു കൂടിയെന്നാല്‍; അല്ലാഹുവിന്റെ 
അടുക്കല്‍ ഉള്ള പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്‌ നിര്‍വഹിക്കലുമാണ്‌ 
ഉദ്ദേശ്യം.” ആയിരം മാസങ്ങളേക്കാള്‍ ശ്രേഷ്ഠകരമായ “ലൈലത്തുല്‍ ഖദര്‍' ഈ 


മാസത്തിലാണുള്ളത്‌. 


നരകത്തിന്റെയും തിന്മകളുടെയും ഇടയിലുള്ള സംരക്ഷണ കവചമാണ്‌ 
നോമ്പ്‌. നബി ട്‌ പറഞ്ഞു : “നോമ്പ്‌ പരിചയാണ്‌.” (മുത്തഫഖുന്‍ അലൈഹി). 


അതിനുള്ള പ്രതിഫലമാകട്ടെ, ഓദാര്യവാനായ അല്ലാഹു 


a-alqasim.com 


റമളാന്‍ പുണ്യങ്ങളുടെ പൂക്കാലം 3 


ഏറ്റെടുത്തതാണ്‌. ഖുദുസിയ്യായ ഹദീസില്‍ അല്ലാഹു പറഞ്ഞു : “മനുഷ്യന്റെ 
എല്ലാ പ്രവര്‍ത്തനങ്ങളും അവനുള്ളതാണ്‌ നോമ്പൊഴികെ, 
അതെനിക്കുള്ളതാണ്‌, ഞാനാണതിന്‌ പ്രതിഫലം നല്‍കുക.” (മുത്തഫഖുന്‍ 
അലൈഹി). 

ഖുര്‍ത്വുബി -റഹിമഹുല്ലാഹ്‌- പറഞ്ഞു : “എല്ലാ കര്‍മ്മങ്ങളുടെയും 
പ്രതിഫലങ്ങളുടെ തോത്‌ മനുഷ്യര്‍ക്ക്‌ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അവയെല്ലാം 
പത്തു മുതല്‍ എഴുന്നൂറ്‌ വരെയും അതിലും അധികം അല്ലാഹു ഉദ്ദേശിച്ച 
അത്രയും ഇരട്ടിയാക്കപ്പെടും. നോമ്പൊഴികെ, അതിന്‌ അല്ലാഹു കണക്കില്ലാതെ 


പ്രതിഫലം നല്‍കും.” 


ശ്രേഷ്ഠകരമായ ദിവസങ്ങളിലെ കര്‍മ്മങ്ങള്‍ക്കും ശ്രേഷ്ഠതയുണ്ട്‌. 
ഏറ്റവും ഉന്നതമായ പുണ്യകര്‍മ്മം തഹീദാണ്‌. മുഴുവന്‍ സൃഷ്ടികളോടും 


കല്‍പ്പിക്കപ്പെട്ട കാര്യമാണത്‌. 
A MA aş SEZ Gelli A ച്ച AIL deed NI al ep 


അല്ലാഹുവിനെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ട്‌ അവനെ മാത്രം 


ആരാധിക്കുവാനുമല്ലാതെ അവരോട്‌ കല്‍പ്പിക്കപ്പെട്ടിട്ടില്ല. (അല്‍ ബയ്യിനഃ : 5). 


സല്‍കര്‍മ്മങ്ങള്‍ നബി ഭ്‌ യുടെ ചര്യയനുസ്തരിച്ച്‌ നിര്‍വഹിച്ചാലല്ലാതെ 
സ്വീകരിക്കപ്പെടുകയില്ല. നബി ട്‌ യെ അനുസരിക്കുക എന്നുള്ളത്‌ സ്വര്‍ഗ്ഗം 
നിര്‍ബന്ധമാക്കുന്ന കാര്യമാണ്‌. അവിടുന്ന്‌ ഭ്‌ പറഞ്ഞു : “ആരാണോ എന്നെ 


അനുസരിക്കുന്നത്‌ അവര്‍ സ്വര്‍ഗ്ഗത്തില്‍ പ്രവേശിച്ചു.” (ബുഖാരി). 


നിസ്‌കാരം ദീനിന്റെ സുപ്രധാനമായ സ്തംഭമാണ്‌. അത്‌ നിര്‍വഹിക്കേണ്ട 
വിധംനിര്‍വഹിക്കുന്നവര്‍ക്ക്‌ അല്ലാഹുവിന്റെ അടുക്കലുള്ള വാഗ്ദാനം 
സ്വര്‍ഗ്ഗമാണ്‌. നബി ഭ്‌ പറഞ്ഞു : “അഞ്ചു നേരത്തെ നിസ്‌കാരം അല്ലാഹു 
അടിമകള്‍ക്ക്‌ നിര്‍ബന്ധമാക്കിയിരിക്കുന്നു. അവയില്‍ ഒന്നും -അവയുടെ 
കാര്യം നിസ്താരമായി കണ്ടുകൊണ്ട്‌- പാഴാക്കിക്കളയാതെ, അവ 
നിര്‍വഹിക്കുന്നവര്‍ക്ക്‌ അല്ലാഹുവിന്റെ അടുക്കല്‍ അവരെ സ്വര്‍ഗ്ഗത്തില്‍ 


പ്രവേശിപ്പിക്കാമെന്ന്‌ വാഗ്ദാനമുണ്ട്‌.” (അഹ്മദ്‌). 


a-alqasim.com 


റമളാന്‍ പുണ്യങ്ങളുടെ പൂക്കാലം 4 


ഫര്‍ള്‌ നിസ്‌കാരങ്ങള്‍ നിര്‍വഹിക്കാതെ ഉറങ്ങുന്നവര്‍ റമളാനിന്റെ മഹത്വം 
മനസ്സിലാക്കിയിട്ടില്ല. സുന്നത്ത്‌ നിസ്‌കാരങ്ങളെ കുറിച്ച്‌ അലസതയും 
അവഗണനയും കാണിക്കുന്നവര്‍ ഈ മാസത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച്‌ 


അശ്രദ്ധരാണ്‌. 


അല്ലാഹു ഈ ഉമ്മത്തിന്‌ നല്‍കിയ അനുഗ്രഹമാണ്‌ ഖുര്‍ആന്‍. അല്ലാഹു - 


സുബ്ഹാനഹ്‌-' പറയുന്നു : 


2 ZWE 2% J 4 Ed G ട്ടി 2i td 90) 2. 2<0 
castle dê Ns A gêl EA YS Aqa GR A) Oya Qê Al GAR) 
> Z = = 


തീര്‍ച്ചയായും മുഅ്മിനീങ്ങളില്‍ അവരില്‍ നിന്ന്‌ തന്നെ അല്ലാഹുവിന്റെ 
ആയത്തുകള്‍ അവര്‍ക്ക്‌ ഓതികേള്‍പിക്കുന്ന ഒരു റസൂലിനെ നിയോഗിക്കുക 
വഴി അല്ലാഹു മഹത്തായ അനുഗ്രഹമാണ്‌ അവര്‍ക്ക്‌ നല്‍കിയിട്ടുള്ളത്‌. (ആലു 


ഇംറാന്‍ : 164). 


ഒരുപാട്‌ നാമങ്ങളും വിശേഷണങ്ങളും പരിശുദ്ധ ഖുര്‍ആനിലുണ്ട്‌. 
അല്ലാഹു മനുഷ്യര്‍ക്ക്‌ ചെയ്ത പല അനുഗ്രഹങ്ങളുടെയും മുമ്പ്‌ അവന്‍ 
എടുത്തു പറഞ്ഞത്‌ പരിശുദ്ധ ഖുര്‍ആനിനെയാണ്‌. 
o iy Be 4 യി 
ക്ലി de x ലൂക്കിൽ 
അര്‍റഹ്മാന്‍ (അങ്ങേയറ്റത്തെ കരുണയുള്ളവന്‍), ഈ ഖുര്‍ആന്‍ അവന്‍ 


പഠിപ്പിച്ചു. (അര്‍റഹ്മാന്‍ : 1, 2). 


ഖുര്‍ആന്‍ പാരായണം ചെയ്യുന്നത്‌ ഈമാന്‍ വര്‍ദ്ധിപ്പിക്കും. പല 
മഹത്തുക്കളെയും അതിലെ ആയത്തുകള്‍ കരയിപ്പിച്ചിട്ടുണ്ട്‌. ഖുര്‍ആന്‍ 
പാരായണം ചെയ്യുന്നവരെയും അതനുസരിച്ച്‌ പ്രവര്‍ത്തിക്കുന്നവരെയും 
അല്ലാഹു പ്രശംസിക്കുകയും അവര്‍ക്ക്‌ പരിപൂര്‍ണ്ണമായ പ്രതിഫലം 
നല്‍കുമെന്നും വര്‍ദ്ധിപ്പിച്ചു നല്‍കുമെന്നും വാഗ്ദാനം ചെയ്യുകയും 


ചെയ്തിട്ടുണ്ട്‌. അല്ലാഹു -സുബ്ഹാനഹ്‌- പറയുന്നു : 


3. അവന്‍ പരിശുദ്ധനായിരിക്കുന്നു എന്നര്‍ത്ഥം. 


a-alqasim.com 


റമളാന്‍ പുണ്യങ്ങളുടെ പൂക്കാലം 5 


e 5 ci TBS US Vs xana, bal, Sa es aI ce ez os Bp 
ലമ cê ALG poe es) 

തീര്‍ച്ചയായും അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നിസ്‌കാരം 

മുറപോലെ നിര്‍വഹിക്കുകയും നാം നല്‍കിയിട്ടുള്ളതില്‍ നിന്ന്‌ രഹസ്യമായും 

പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവര്‍ പ്രതീക്ഷിക്കുന്നത്‌ ഒരിക്കലും നഷ്ടം 

വരാത്ത കച്ചവടമാകുന്നു. അവര്‍ക്ക്‌ അവരുടെ പ്രതിഫലങ്ങള്‍ അല്ലാഹു 

പൂര്‍ണമായി നല്‍കുവാനും അവന്റെ അനുഗ്രഹത്തില്‍ നിന്ന്‌ അവര്‍ക്ക്‌ 


കൂടുതലായി നല്‍കുവാനും വേണ്ടിയാണത്‌. (അല്‍ ഫാത്വിര്‍ : 29,30). 


ഈ മാസത്തില്‍ അവതരിപ്പിക്കപ്പെട്ട ഖുര്‍ആന്‍ തന്നെയാണ്‌ ഈ 
മാസത്തില്‍ പാരായണം ചെയ്യപ്പെടാനും ഏറ്റവും ശ്രേഷ്ഠമായത്‌. ഇബ്നു 
അബ്ബാസ്‌ -റളിയല്ലാഹു അന്‍ഹു- പറയുന്നു : “റസൂല്‍ ഭ്‌ ജനങ്ങളില്‍ ഏറ്റവും 
ഓദാര്യവാനായിരുന്നു. അവിടുന്ന്‌ ട്‌ ഏറ്റവും കൂടുതല്‍ ഉദാരത കാണിക്കുക 
റമളാനില്‍ ജിബ്രീല്‍ -അലൈഹിസ്റ്റലാംഏ- യെ കണ്ടുമുട്ടുമ്പോഴായിരുന്നു. 
ജിബ്രീല്‍ -അലൈഹിസ്റലാംഏ- യുമായി അദ്ദേഹം എല്ലാ രാത്രിയിലും 
കൂടിയിരിക്കുകയും പരസ്പരം ഖുര്‍ആന്‍ ഓതി കേള്‍പ്പിക്കുകയും 
ചെയ്യുമായിരുന്നു.” (മുത്തഫഖുന്‍ അലൈഹി). ഇബ്നു ഹജര്‍ -റഹിമഹുല്ലാഹ്‌- 
പറഞ്ഞു : “ഇവിടെ പ്രസ്താവിക്കപ്പെട്ട; റമളാനാകുന്ന സമയവും ഇറങ്ങിവന്ന 
ജിബ്രീല്‍ -അലൈഹിസ്റ്റലാം-യും ഇറക്കി കൊണ്ടുവന്ന ഖുര്‍ആനും 
പരസ്പരമുള്ള പാരായണവുമെല്ലാം ഒത്തുചേര്‍ന്നതുകൊണ്ടാണ്‌ അവിടുന്ന്‌ ആ 


സന്ദര്‍ഭത്തില്‍ കൂടുതല്‍ ഉദാരത കാണിച്ചത്‌.” 


അല്ലാഹുവിന്റെ ഗ്രന്ഥത്തോട്‌ ഏറ്റവും അടുത്തവരാണ്‌ ഏറ്റവും 
സഭാഗ്യവാന്മാര്‍. ഖുര്‍ആന്‍ കൊണ്ട്‌ പ്രയോജനം ലഭിക്കാത്തവര്‍ക്ക്‌ മറ്റൊന്നു 


കൊണ്ടും സന്മാര്‍ഗം ലഭിക്കുകയില്ല. 
cS ae OV Ê 


a 


അല്ലാഹുവും അവന്റെ ആയത്തുകളും ae a) കൊണ്ടല്ലാതെ 


a-alqasim.com 


റമളാന്‍ പുണ്യങ്ങളുടെ പൂക്കാലം 6 


മറ്റെന്ത്‌ വൃത്താന്തം കൊണ്ടാണ്‌ അവര്‍ വിശ്വസിക്കുന്നത്‌? (അല്‍ ജാസിയഃ : 


6). 


സ്വര്‍ഗ്ലാവകാശികളുടെ വിശേഷണമാണ്‌ രാത്രി നിസ്‌കാരം. അല്ലാഹു 


പറയുന്നു : 


യ്ക്ക 
രാത്രിയില്‍ നിന്ന്‌ അല്‍പഭാഗമേ അവര്‍ ഉറങ്ങാറുണ്ടായിരുന്നുളഭൂ. 


(അദ്ദാരിയാത്ത്‌ : 17). 


ഒരാളുടെ നിസ്‌കാരങ്ങളില്‍ നിര്‍ബന്ധ നിസ്‌കാരങ്ങള്‍ക്ക്‌ ശേഷം ഏറ്റവും 


ശ്രേഷ്ഠമായത്‌ രാത്രി നിസ്കാരമാണ്‌. (മുസ്ലിം). 
അതുകൊണ്ട്‌ ഇമാമിന്റെ കൂടെ മുഴുവനായും രാത്രി നിസ്കാരം 


നിര്‍വഹിക്കാന്‍ ശ്രദ്ധ കാണിക്കുക. നബി ട്‌ പറഞ്ഞു: “ആരെങ്കിലും ഇമാം 
നിസ്‌കാരത്തില്‍ നിന്ന്‌ പിരിഞ്ഞു പോകുന്നത്‌ വരെ ഇമാമിന്റെ കൂടെ 
നിസ്‌കരിച്ചാല്‍ അവന്‌ രാത്രി മുഴുവന്‍ നിസ്കരിച്ചതിന്റെ പ്രതിഫലം 


രേഖപ്പെടുത്തപ്പെടും.” (തിര്‍മിദി). 


പ്രാര്‍ത്ഥനകള്‍ ആകാശം തുളച്ചു കടന്ന്‌ അല്ലാഹുവിന്റെ അടുക്കലെത്തും. 


യാതൊന്നും തന്നെ അതിനെ തടുത്തുനിര്‍ത്തുകയില്ല. അല്ലാഹു പറയുന്നു : 


a e eE 
നിങ്ങളുടെ റബ്ബ്‌ പറഞ്ഞിരിക്കുന്നു : നിങ്ങള്‍ എന്നോട്‌ പ്രാര്‍ത്ഥിക്കുക, 


ഞാന്‍ നിങ്ങള്‍ക്ക്‌ ഉത്തരം നല്‍കാം. (ഗ്വാഫിര്‍ : 60). 


അല്ലാഹുവിന്റെ ഇരു കൈകളും നിവര്‍ത്തിവെക്കപ്പെട്ടതാണ്‌. നിരന്തരം, 
രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ചെലവഴിക്കുകയും 
നല്‍കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവയാണ്‌. അവന്റെ ഖജനാവുകള്‍ 
നിറഞ്ഞവയാണ്‌. നബി ട്‌ പറഞ്ഞു : “അല്ലാഹുവിന്റെ കൈകള്‍ നിറഞ്ഞതാണ്‌. 
ചെലവഴിക്കുന്നത്‌ കൊണ്ട്‌ അത്‌ കുറയുകയില്ല. രാപ്പകലുകള്‍ വ്യത്യാസമില്ലാതെ 


ഉദാരമായവ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നു.” (മുത്തഫഖുന്‍ അലൈഹി). 


a-alqasim.com 


റമളാന്‍ പുണ്യങ്ങളുടെ പൂക്കാലം 7 


അതുകൊണ്ട്‌ ഹിദായത്ത്‌ ലഭിക്കാനും സന്താനങ്ങള്‍ 
സ്വാലിഹീങ്ങളാകാനും സഭാഗ്യവും വിജയവും കൈവരാനും ഹലാലായ 
ഉപജീവനം ലഭ്യമാവാനും സ്വര്‍ഗ്ഗത്തില്‍ പ്രവേശിക്കാനും തുടങ്ങി 
ദൂന്‍യാവിന്റെയോ ആഖിറത്തിന്റെയോ നന്മകളില്‍ നിന്ന്‌ നീ 
ഉദ്ദേശിക്കുന്നതെന്തും അല്ലാഹുവിനോട്‌ നീ ചോദിച്ചു കൊള്ളുക. നീ 
ആഗ്രഹിക്കുന്ന എന്തിനും അല്ലാഹുവിനോട്‌ പ്രാര്‍ത്ഥിക്കുക. അല്ലാഹുവിന്റെ 


അനുമതിയോടുകൂടി അത്‌ നിനക്ക്‌ ലഭ്യമാകും. അല്ലാഹു പറയുന്നു : 


A 
6153 ge 5565 Cel 
പ്രാര്‍ത്ഥിക്കുന്നവന്‍ എന്നെ വിളിച്ച്‌ പ്രാര്‍ത്ഥിച്ചാല്‍ ഞാന്‍ ആ 


പ്രാര്‍ത്ഥനയ്ക്ക്‌ ഉത്തരം നല്‍കുന്നതാണ്‌. (അല്‍ ബഖറ : 186). 


ഈമാന്‍ സത്ൃസന്ധമാണെന്നതിന്റെ അടയാളമാണ്‌ സ്വദഖഃ ഏറ്റവും 


ശ്രേഷ്ഠമായത്‌ റമളാനിലെ സ്വദഖയാണ്‌. ചെലവഴിക്കുന്നതിലാണ്‌ ഗുണമുള്ളത്‌. 


2 ev Z2 ° 


û2 ഠിം 


നിങ്ങള്‍ ചെലവഴിക്കുക, അത്‌ നിങ്ങള്‍ക്ക്‌ ഗുണകരമായിരിക്കും 


(അത്തഗാബൂന്‍ : 16) 


ചെലവഴിക്കുന്നവര്‍ക്ക്‌ പകരം നല്‍കാനായി മലക്കുകള്‍ എല്ലാ ദിവസവും 
പ്രാര്‍ത്ഥിക്കും. നബി ഭ്‌ പറഞ്ഞു : “അടിമകള്‍ നേരം പുലരുന്ന ഓരോ ദിവസവും 
രണ്ട്‌ മലക്കുകള്‍ ഇറങ്ങി വരികയും അവരില്‍ ഒരാള്‍ “അല്ലാഹുവെ, 
ചെലവഴിക്കുന്നവര്‍ക്ക്‌ നീ പകരം നല്‍കേണമേ” എന്നും മറ്റേയാള്‍ “അല്ലാഹുവെ, 
ചെലവഴിക്കാതെ പിടിച്ചുവെക്കുന്നവര്‍ക്ക്‌ നീ നാശം നല്‍കേണമേ” എന്നും 


പ്രാര്‍ത്ഥിക്കുകയും ചെയ്യാതിരിക്കുകയില്ല.” (മുത്തഫഖുന്‍ അലൈഹി). 


ഖിയാമത്ത്‌ നാളില്‍ ഓരോരുത്തരും അവരുടെ സ്വദഖയുടെ 
തണലിലായിരിക്കും. അല്ലാഹു തന്റെ അര്‍ശിന്റെ തണല്‍ നല്‍കുന്നവരില്‍ 
പെട്ടയാളാണ്‌, “വലതു കൈ ചെലവഴിക്കുന്നത്‌ ഇടതുകൈ അറിയാത്ത വിധം 


രഹസ്യമായി സ്വദഖ നല്‍കുന്നയാള്‍.” (മുത്തഫഖുന്‍ അലൈഹി). 


a-alqasim.com 


റമളാന്‍ പുണ്യങ്ങളുടെ പൂക്കാലം 8 


ചെലവഴിക്കാത്തതിന്റെ പേരില്‍ മരണസമയത്ത്‌ മനുഷ്യര്‍ 
ഖേദിക്കും. അല്ലാഹു -തആലാ-' പറയുന്നു: 


a 
r3 


A oe s ie ൪ eg EE yal, 2û 
BANS 25 ûdê bs AO GE ol êv „i G56 SEE 
soa OF v= 315% Fe Je! di 

നിങ്ങളില്‍ ഓരോരുത്തര്‍ക്കും മരണം വരുന്നതിനു മുമ്പായി നിങ്ങള്‍ക്ക്‌ 
നാം നല്‍കിയതില്‍ നിന്ന്‌ ചെലവഴിക്കുകയും ചെയ്യുക. അന്നേരത്ത്‌ അവന്‍ 
ഇപ്രകാരം പറയും : 'എന്റെ റബ്ബേ, അടുത്ത ഒരു അവധി വരെ നീ എനിക്ക്‌ 
സമയം നീട്ടിത്തരാത്തതെന്താണ്‌? അങ്ങനെയാണെങ്കില്‍ ഞാന്‍ ദാനം 
നല്‍കുകയും, സജ്ജനങ്ങളുടെ കൂട്ടത്തിലാവുകയും ചെയുന്നതാണ്‌.'(അല്‍ 


മുനാഫിഖൂന്‍ : 10). 


റമളാനിലെ ഉംറക്ക്‌ മഹത്തായ പ്രതിഫലം ഉണ്ട്‌. നബി = പറഞ്ഞു : 


“റമളാനിലെ ഉംറ ഹജ്ജിനു തുല്യമാണ്‌.” (ബുഖാരി). 


എല്ലാ കര്‍മ്മങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായത്‌ അവയില്‍ അല്ലാഹുവിനെ 
കൂടുതല്‍ സ്മരിച്ചുകൊണ്ട്‌ നിര്‍വഹിക്കുന്നവയാണ്‌. നോമ്പില്‍ ഏറ്റവും 
ശ്രേഷ്ഠമായത്‌ അല്ലാഹുവിനെ കൂടുതല്‍ സ്മരിക്കുന്ന നോമ്പാണ്‌. സ്വദഖയില്‍ 
ഏറ്റവും ശ്രേഷ്ഠമായത്‌ അല്ലാഹുവിനെ കൂടുതല്‍ സ്മരിച്ചുകൊണ്ട്‌ 
നിര്‍വഹിക്കുന്ന സ്വദഖയാണ്‌. അപ്രകാരമാണ്‌ എല്ലാ ഇബാദത്തുകളും. 

ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുകളില്‍ പെട്ടതാണ്‌ സത്യസന്ധമായ 
തൌബ. ഇബ്നുല്‍ ഖയ്യിം -റഹിമഹുല്ലാഹ്‌- പറയുന്നു : “യഥാര്‍ത്ഥത്തില്‍ തബ 
എന്താണെന്നോ അതിന്റെ മഹത്വത്തെക്കുറിച്ചോ ജനങ്ങളില്‍ 
അധികമാളുകള്‍ക്കും അറിയുകയില്ല.” തബ കൊണ്ടല്ലാതെ ഒരു അടിമക്കും 
അല്ലാഹുവിനോടുള്ള പൂര്‍ണമായ സാമീപ്യം സാധ്യമാവുകയില്ല. വിജയം 
കൈവരിക്കാന്‍ എല്ലാ മുഅ്മിനീങ്ങളോടും തയബ ചെയ്യാനായി അല്ലാഹു 


കല്‍പ്പിച്ചിരിക്കുന്നു. അവന്‍ പറഞ്ഞു : 


4. അവന്‍ ഉന്നതനായിരിക്കുന്നു എന്നര്‍ത്ഥം. 


a-alqasim.com 


റമളാന്‍ പുണ്യങ്ങളുടെ പൂക്കാലം 9 


FE 22 E 7917 zak ക്‌ 7 ae സ റിമ. 
g Dozê SAG na J a5) yee 4 \ ധി 12933 
മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക്‌ തബ ചെയ്തു 


മടങ്ങുക, നിങ്ങള്‍ക്ക്‌ വിജയം ലഭിച്ചേക്കാം (അന്നൂര്‍ : 31). 


അടിമകള്‍ അവനിലേക്ക്‌ തബ ചെയ്ത്‌ മടങ്ങാനായി അവന്‍ $ത്വവ്വാബ്‌' 
എന്ന്‌ സ്വയം നാമകരണം ചെയ്തിരിക്കുന്നു. തബ ചെയ്യുന്നവര്‍ മുഖേന അവന്‍ 
സന്തോഷിക്കുകയും അവര്‍ക്ക്‌ അഭയം നല്‍കുകയും അവരുടെ തിന്മകളെ 
നന്മകള്‍ ആക്കി മാറ്റുകയും ചെയ്യുന്നു. അല്ലാഹുവിലേക്ക്‌ തബ ചെയ്തു 
മടങ്ങുന്ന ദിവസമാണ്‌ ഒരു അടിമയുടെ ദിവസങ്ങളില്‍ ഏറ്റവും 
ശ്രേഷ്ഠകരമായത്‌. കഅബ്‌ ബ്നു മാലിക്‌ -റളിയല്ലാഹു അന്‍ഹു- വിന്റെ തബ 
അല്ലാഹു സ്വീകരിച്ചപ്പോള്‍ അദ്ദേഹത്തോട്‌ നബി ട്‌ പറഞ്ഞു : “താങ്കളെ 
താങ്കളുടെ ഉമ്മ പ്രസവിച്ചത്‌ മുതല്‍ താങ്കള്‍ക്ക്‌ കഴിഞ്ഞുപോയിട്ടുള്ള 
ദിവസങ്ങളില്‍ വച്ചേറ്റവും ശ്രേഷ്ഠകരമായ ഈ ദിവസത്തെ കൊണ്ട്‌ താങ്കള്‍ 


സന്തോഷിച്ചു കൊള്ളുക.” (മുത്തഫഖുന്‍ അലൈഹി). 


“ഇസ്തിഗ്ഫാര്‍” അഥവാ പാപമോചനം തേടുന്നത്‌ തിന്മകളെ മായ്ക്കുകയും 
ശിക്ഷയെ തടുക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു : 


ഫ്‌ 


9.270 747 225488 90 4ı Z 
അവര്‍ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലാഹു അവരെ 


ശിക്ഷിക്കുന്നതല്ല. (അല്‍ അന്‍ഫാല്‍ : 33). 


അത്‌ പദവികള്‍ ഉയര്‍ത്തുകയും സമൃദ്ധമായ മഴയെ കൊണ്ടുവരികയും 
സമ്പത്തിലും സന്താനങ്ങളിലും വര്‍ദ്ധനവ്‌ ഉണ്ടാക്കുകയും കായ്കനികളെ 
മുളപ്പിക്കുകയും നദികളില്‍ വെള്ളമുണ്ടാകാനും അല്ലാഹുവിന്റെ കാരുണ്യം 
വര്‍ഷിക്കുവാനും കാരണമാവുകയും ചെയ്യും. 
4A5) LAS dÎ oye 2 N3) 
നിങ്ങള്‍ക്ക്‌ അല്ലാഹുവോട്‌ പാപമോചനം തേടുകയാണെങ്കില്‍ നിങ്ങള്‍ക്കു 


കാരുണ്യം നല്‍കപ്പെട്ടേക്കാം. (അന്നംല്‌ : 46). 


a-alqasim.com 


റമളാന്‍ പുണ്യങ്ങളുടെ പൂക്കാലം 10 


അമ്പിയാക്കളുടെ ചര്യയും മാര്‍ഗവുമാണത്‌. നബി ട്‌ പറയുന്നു : “ഞാന്‍ 


ഒരു ദിവസം നൂറ്‌ തവണ അല്ലാഹുവിനോട്‌ പാപമോചനം തേടും.” (മുസ്ലിം). 


ഖുര്‍ആന്‍ പാരായണം, പ്രാര്‍ത്ഥന, സ്വദഖഃ, ദിക്റുകള്‍, തൌബ, 
ഇസ്തിഗ്ഫാര്‍, രാത്രി നിസ്‌കാരം, തുടങ്ങി പുരുഷന്മാരോട്‌ കല്‍പ്പിക്കപ്പെട്ടിട്ടുള്ള 
എല്ലാ ഇബാദത്തുകളും സ്ത്രീകളോടും കല്‍പ്പിക്കപ്പെട്ടിട്ടുണ്ട്‌. എന്നാല്‍ 
നിസ്കാരം അവര്‍ വീട്ടിൽ വച്ച്‌ നിര്‍വഹിക്കുന്നതാണ്‌ പള്ളിയില്‍ വച്ച്‌ 
നിര്‍വഹിക്കുന്നതിനേക്കാള്‍ കൂടുതല്‍ ഉത്തമമായത്‌. നബി ട്‌ പറഞ്ഞു 


“അവരുടെ വീടുകളാണ്‌ അവര്‍ക്ക്‌ ഏറ്റവും ഉത്തമം.” (അഹ്മദ്‌). 
UMCB, 
അയ്യുഹല്‍ മുസ്‌ലിമൂന്‍, 


നോമ്പ്‌ ഇസ്‌ലാമിലെ മഹത്തായ ഒരു ഇബാദത്താണ്‌. അബൂ ഉമാമ - 
റളിയള്ളാഹു അന്‍ഹു- പറയുന്നു : നബി ട്‌ യുടെ അടുക്കല്‍ ചെന്ന്‌ കൊണ്ട്‌ 
ഞാന്‍ ചോദിച്ചു : “താങ്കളില്‍ നിന്ന്‌ സ്വീകരിക്കാന്‍ ഒരു കാര്യം എന്നോട്‌ 
കല്‍പ്പിച്ചാലും.” അവിടുന്ന്‌ ട്‌ പറഞ്ഞു : “നോമ്പിന്റെ കാര്യത്തില്‍ നീ ശ്രദ്ധ 


കാണിക്കുക, തീര്‍ച്ചയായും അതിന്‌ തുല്യമായി മറ്റൊന്നുമില്ല.” (നസാഇ). 


ഈ ഇബാദത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഗന്ധം അല്ലാഹുവിന്റെ 
അടുക്കല്‍ കസ്തൂരിയെക്കാള്‍ വിശിഷ്ടമായതാണ്‌. നബി & പറയുന്നു 
“നോമ്പുകാരന്റെ വായയുടെ ഗന്ധം അല്ലാഹുവിന്റെ അടുക്കല്‍ കസ്തൂരിയുടെ 


സുഗന്ധത്തേക്കാള്‍ വിശിഷ്ഠമായതാണ്‌* (മുത്തഫഖുന്‍ അലൈഹി). 


റമളാനിലെ ദിവസങ്ങള്‍ തീര്‍ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്‌. അവയെ 
ഉപയോഗപ്പെടുത്തിയവനാണ്‌ യഥാര്‍ത്ഥ ബുദ്ധിമാന്‍. ഈ ഇഹലോക ജീവിതം 
കേവലം എണ്ണപ്പെട്ട ചില ശ്വാസോച്ഛ്വാസങ്ങള്‍ മാത്രമാണ്‌. നിര്‍ണയിക്കപ്പെട്ട 
കാലയളവ്‌ മാത്രമാണ്‌. അതുകൊണ്ട്‌ കര്‍മ്മങ്ങള്‍ അധികരിപ്പിക്കുകയും 
അല്ലാഹുവില്‍ പ്രതീക്ഷയര്‍പ്പിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു കൊള്ളുക. 
അല്ലാഹുവിന്‌ ഇബാദത്തുകള്‍ ചെയ്യുന്നതില്‍ നിന്നും പിന്തിരിഞ്ഞു 


കളഞ്ഞവരും അത്‌ ഉപേക്ഷിച്ച്‌ മറ്റ്‌ ജോലികളില്‍ വ്യാപ്യതരായവരുമാണ്‌ 


a-alqasim.com 


റമളാന്‍ പുണ്യങ്ങളുടെ പൂക്കാലം 11 


യഥാര്‍ത്ഥ നഷ്ടക്കാര്‍. റമളാനിലെ നന്മകള്‍ നഷ്ടപ്പെട്ടവരാണ്‌ യഥാര്‍ത്ഥ 
നഷ്ടക്കാര്‍. അവസാന സന്ദര്‍ഭത്തിലെ പൂര്‍ണ്ണതയാണ്‌ പരിഗണിക്കപ്പെടുന്നത്‌ 
തുടക്കത്തിലുള്ള പോരായ്മകളല്ല. കര്‍മങ്ങള്‍ പരിഗണിക്കപ്പെടുക അതിന്റെ 


അവസാനത്തെ അവസ്ഥയെ പരിഗണിച്ചാണ്‌. 


ആഅളഈദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം. 


o 9 < 


ee SZ കി ee 


സത്യവിശ്വാസികളേ, നിങ്ങള്‍ റുകൂഉം സുജൂദും ചെയ്തു കൊണ്ട്‌ 
നിസ്കരിക്കുക, നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുകയും, നന്മ 


പ്രവര്‍ത്തിക്കുകയും ചെയ്യുക. നിങ്ങള്‍ വിജയം പ്രാപിച്ചേക്കാം. (അല്‍ ഹജ്ജ്‌ : 77). 


അല്ലാഹു മഹത്തായ ഖുര്‍ആന്‍ മുഖേന എനിക്കും നിങ്ങള്‍ക്കും 


ബറക്കത്ത്‌ ചൊരിയുമാറാകട്ടെ.. 


a-alqasim.com 


12 റമളാന്‍ പുണ്യങ്ങളുടെ പൂക്കാലം 


രണ്ടാമത്തെ ഖുത്വ്ബ 


അല്ലാഹു ചെയ്ത്‌ തന്ന ഉപകാരങ്ങള്‍ക്ക്‌ അവനാകുന്നു സര്‍വ്വ 
സ്തുതികളും. അനുഗ്രഹം ചൊരിയുകയും തഫീഖ്‌ ചെയ്യുകയും ചെയ്തതിന്‌ 
അവനാകുന്നു നന്ദി. അല്ലാഹു അല്ലാതെ ആരാധനക്ക്‌ അര്‍ഹനായി 
മറ്റാരുമില്ലെന്നും അവന്‍ ഏകനും യാതൊരു പങ്കാളികളും 
ഇല്ലാത്തവനുമാണെന്നും അവന്റെ മഹത്വം ഉള്‍ക്കൊണ്ടുകൊണ്ട്‌ ഞാന്‍ 
സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ്‌ ട്‌ അവന്റെ അടിമയും റസൂലുമാണെന്നും 
ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു. അവിടുത്തേക്കും അവിടുത്തെ കുടുംബത്തിനും 


സ്വഹാബത്തിനും അല്ലാഹു സ്വലാത്തും ധാരാളം സലാമും വര്‍ഷിക്കുമാറാകട്ടെ. 
അയ്യുഹല്‍ മുസ്‌ലിമൂന്‍, 


അല്ലാഹു നോമ്പ്‌ നിയമമാക്കുകയും അതിനെ ഇസ്ലാമിന്റെ നാലാമത്തെ 
റുക്നായി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടുള്ള ഉദ്ദേശ്യം 


തഖ്വ നേടിയെടുക്കുക എന്നതാണ്‌. 


RE iy ee 2 Se nw _ 4 LE EZ wav An wens Ag nce 
ട്‌ AG ca Sal ക്കു്‌ jas SN Gp 
സത്യവിശ്വാസികളേ, നിങ്ങളുടെ മുമ്പുള്ളവര്‍ക്ക്‌ നിര്‍ബന്ധമാക്കപ്പെട്ടത്‌ 
പോലെ നിങ്ങള്‍ക്കും നോമ്പ്‌ നിര്‍ബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങള്‍ 


തഖ്വയുള്ളവരായിത്തീരാൻ വേണ്ടിയത്രെ അത്‌. (അല്‍ ബഖറ : 183). 


അതുകൊണ്ടുതന്നെ ഓരോ മുസ്‌ലിമും അല്ലാഹുവിന്റെ വിധിവിലക്കുകള്‍ 
സൂക്ഷിക്കുകയും നോമ്പിനെ പൊളിച്ചു കളയുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന 
കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളില്‍ നിന്ന്‌ 


കാഴ്ചയെയും കേള്‍വിയെയും സംരക്ഷിക്കുകയും ചെയ്യണം. 


നബി ഭ്‌ പറഞ്ഞു : “നിരര്‍ത്ഥകമായ സംസാരങ്ങളും പ്രവര്‍ത്തനങ്ങളും 
അവിവേകങ്ങളും -അഥവാ, അവിവേകികളുടെ പ്രവര്‍ത്തനങ്ങളും ജനങ്ങളോട്‌ 
മയവട്യമായ പെരുമാറ്റങ്ങളും- ഉപേക്ഷിക്കാത്തവര്‍ ഭക്ഷണവും പാനീയവും 


ഒഴിവാക്കണമെന്ന്‌ അല്ലാഹുവിന്‌ യാതൊരു ആവശ്യവുമില്ല.” (ബുഖാരി). 


a-alqasim.com 


റമളാന്‍ പുണ്യങ്ങളുടെ പൂക്കാലം 13 


നോമ്പിന്റെ പവിത്രതയെ കണക്കിലെടുത്തുകൊണ്ട്‌ നബി ട്‌ മ്ലേച്ഛമായ 
സംസാരങ്ങളും തര്‍ക്കങ്ങളും അട്ടഹാസങ്ങളും ആര്‍പ്പുവിളികളുമെല്ലാം 
നോമ്പുകാരന്‍ വിലക്കി. അവിടുന്ന്‌ ട്‌ പറഞ്ഞു : “നിങ്ങളില്‍ ഒരാള്‍ തന്റെ നോമ്പ്‌ 
ദിവസമായാല്‍ മ്ലേച്ഛമായ സംസാരങ്ങള്‍ നടത്തുകയോ തർക്കിക്കുകയോ 


ചെയ്യരുത്‌.” (മുത്തഫഖുന്‍ അലൈഹി). 


അവിവേകപരമായ പെരുമാറ്റങ്ങള്‍ നേരിടേണ്ടി വന്നാല്‍ തിരിച്ചും 
അതുപോലെ അവന്‍ പെരുമാറരുത്‌. നബി ട്‌ പറഞ്ഞു : “ആരെങ്കിലും ചീത്ത 
വിളിക്കാനും ശണ്ഠ കൂടാനും വന്നാല്‍ ഞാന്‍ നോമ്പുകാരനാണെന്നവന്‍ 


പറയട്ടെ.” (മുത്തഫഖുന്‍ അലൈഹി). 


ഇമാം അഹ്മദ്‌ -റഹിമഹുല്ലാഹ്‌- പറഞ്ഞു : “നോമ്പുകാരന്‍ തന്റെ നാവു 
മുഖേന നോമ്പിന്‌ പരിക്കേല്‍ക്കാതെ ശ്രദ്ധിക്കണം, അവന്‍ തര്‍ക്കത്തില്‍ 
ഏര്‍പ്പെടരുത്‌. മുന്‍ഗാമികള്‍ അവര്‍ നോമ്പുകാരായി കഴിഞ്ഞാല്‍ പള്ളിയില്‍ 
തന്നെ ഇരിക്കും. എന്നിട്ടവര്‍ പറയും : “ഒരാളെയും ഗീബത്ത്‌ പറയാതെ നമുക്ക്‌ 


നമ്മുടെ നോമ്പിനെ സംരക്ഷിക്കാം” 


നിങ്ങളറിയുക, അല്ലാഹു അവന്റെ നബിക്ക്‌ വേണ്ടി സ്വലാത്തും സലാമും 


ചോദിക്കാന്‍ നിങ്ങളോട്‌ കല്‍പ്പിച്ചിരിക്കുന്നു.... 


a-alqasim.com 


Ner 
ak Z Aa 

en ANS VAN 
ഷിക 
CI ട്‌ 


PII WW 


